കേരള സർക്കാർ 
Government of Kerala 

2014 


Regn . No. KERBIL / 2012 / 45073 

dated 5 -9 -2012 with RNI 
Reg . No. KL / TV ( N )/ 634/2012 -14 


- 


IT- 


SOVERN 


കേര 


ക്കാർ 


രള സർക്ക 
VMENT A 


KERALA 


tl cf Kk day 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 ) 


തിരുവനന്തപുരം, 

ചൊവ്വ 


2014 ഏപ്രിൽ 22 
22nd April 2014 

1189 മേടം 9 
9th Medam 1189 


നമ്പർ 


Vol . III 


| 


No. 


Thiruvananthapuram , 

Tuesday 


1936 വൈശാഖം 2 
2nd Vaisakha 1936 


PART III 
Labour Department 


നോട്ടീസ് 


നമ്പർ ഇ . 86 / 2013 . 


2013 ഡിസംബർ 31. 


കേരള ചുമട്ടു തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, പാലക്കാട് 
എന്ന തൊഴിലുടമയുടെ കീഴിൽ ജോലി നോക്കിവരവെ അപകടം 
ഉണ്ടായി 4 - 12 - 2012 -ാം തീയതി മരണമടഞ്ഞ മനോജ് കുമാർ എന്ന 

തൊഴിലാളിയുടെ ആശ്രിതർക്ക്നഷ്ടപരിഹാരം നൽകുന്നതിനായി 
ചുമട്ടു തൊഴിലാളി ക്ഷേമ നിധി ബോർഡ് - 8 , 06 , 640 
(എട്ടു ലക്ഷത്തിആറായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രം) 
ഈ ഓഫീസിൽ കെട്ടി വച്ചിട്ടു ണ്ട്. വർക്ക് മെൻ സ് 
കോമ്പൻസേഷൻ ആക്ടിലെ 2 (1) ( ഡി ) വകുപ്പ് അനുസരിച്ച് 
നിർവചിച്ച പ്രകാരം മരണമടഞ്ഞ ശ്രീ . മനോജ് കുമാറിന്റെ 
ആശ്രിതരായി ( 1) ശ്രീ . വിജയൻ ( പിതാവ്), ( 2 ) ശ്രീമതി ഉമാവതി 
(മാതാവ്) , [( 3 ) അനു , (4) അനിത (അവിവാഹിതയായ സഹോ 
ദരിമാർ, ] ( 5) ശ്രീമതി ഷിംന (ഭാര്യ ), ( 6 ) മീനാക്ഷി (മകൾ) 
എന്നിവർ മാത്രമേയുള്ളുവെന്ന്പാലക്കാട്രണ്ടാം സർക്കിൾ ALO , 
തലശ്ശേരി രണ്ടാം സർക്കിൾ ALO എന്നിവർ അറിയിച്ചിട്ടുണ്ട് 
. 
അപകാരമുള്ള ആശിതരാണെന്ന് അവകാശപ്പെടാവുന്ന മറ്റ് 
ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് 
കേരള ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 15 ദിവസത്തിനകം എന്റെ 
മുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും തെളിയിക്കേണ്ടതുമാണ്. 
നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശവാദവും ഉന്നയി 
ച്ചില്ലെങ്കിൽ മുഴുവൻ തുകയും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് 
വിതരണം ചെയ്യുന്നതാണ്. അതിനുശേഷം ലഭിക്കുന്ന അവകാശ 
വാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 


നമ്പർ ഇ . 380 / 2013. 

2014 മാർച്ച് 27. 
- ശ്രീ . ഐസക് V . പോൾ, മോനിപ്പിള്ളി, കോട്ടയം എന്ന 
തൊഴിലുടമയുടെ കീഴിൽ ജോലി നോക്കിവരവെ അപകടമുണ്ടായി 
10 - 12 - 2012 -ാം തീയതി മരണമടഞ്ഞ ശ്രീ . മധുസൂദനൻ എന്ന 
തൊഴിലാളിയുടെആശ്രിതർക്ക്നഷ്ടപരിഹാരം നൽകുന്നതിനായി 

4, 52 , 450 ( നാലുലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി നാന്നൂറ്റി 
അമ്പത് രൂപ മാത്രം) ശ്രീ . ഐസക് V . പോൾ ഈ ഓഫീസിൽ 
കെട്ടിവച്ചിട്ടുണ്ട്. വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ടിലെ 
2 (1) ( ഡി ) വകുപ്പ് അനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം മരണ 
മടഞ്ഞ ശ്രീ . മധുസൂദനന്റെ ആശ്രിതരായി ( 1 ) ശ്രീമതി സുനിത 
( ഭാര്യ ), ( 2) ശ്രീമതി ദേവകി ( അമ്മ), [ (3) അനഘ , വി . ( 4) 
അതുല്യ, വി . ( 5) അനന്യ, വി . ( മൈനർമാരായ മക്കൾ)) എന്നിവർ 
മാത്രമേയുള്ളുവെന്ന് നിലമ്പൂർ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ 
അറിയിച്ചിട്ടുണ്ട്. അപ്രകാരമുള്ളആശ്രിതരാണെന്ന് അവകാശ 
പ്പെടാവുന്ന മറ്റ്ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം 
ഈ നോട്ടീസ് കേരള ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 15 ദിവസത്തി 
നകം എന്റെമുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും തെളിയിക്കേണ്ട 
തുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശവാദവും 
ഉന്നയിച്ചില്ലെങ്കിൽ മുഴുവൻതുകയും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് 
വിത രണം ചെയ്യുന്ന താ ണ് . അ തി നു ശേഷം ലഭിക്കുന്ന 
അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 


BB 


(ഒപ്പ്) 
ഡെപ്യൂട്ടി ലേബർ 

വർക്ക്മെൻ കോമ്പൻസേഷൻ 
കമ്മീഷണറുടെ കാര്യാലയം, 

കമ്മീഷണർ, 
പാലക്കാട്. 

( ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ). 


